Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL/ TV ( N)/634/2012 -14 


GOVERN 


കയ 


രള സർജിക് 
WMENT OF 


കാർ 


KERAL 


tl cf Kk day 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 - 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ജൂൺ 10 
10th June 2014 

1189 ഇടവം 27 
27th Idavam 1189 


Vol. IIIJ 


No . 


Thiruvananthapuram , 

Tuesday 


1936 ജ്യേഷ്ഠം 20 
20th Jyaishta 1936 


PART III 
Commissionerate of Land Revenue 


KANNUR DISTRICT 


ദർഘാസ്/ ലേല പരസ്യം 


റഫ്. എൻ1-51838/ 2010 . 

2014 മേയ് 22 . 
- കണ്ണൂർ ജില്ലാ കള ക ടറുടെ അ ധീ ന ത യിലുള്ള 
KL 01- J 5753 അംബാസിഡർ കാർ 10 - 7 -2014 -ാം തീയതി പകൽ 
11 മണിക്ക് കണ്ണൂർ കളക്ടറേറ്റ് പരിസരത്ത് വച്ച് ഹുസൂർ 
ശിരസ്തദാർ, കളക്ടറേറ്റ്, കണ്ണൂർ അല്ലെങ്കിൽ കളക്ടർ 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ പരസ്യമായി ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തോടൊപ്പം ഈ ഓഫീസിൽ 
8 - 7 - 2014 - ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പ് നേരിട്ടോ 
ര ജി സ് ട്രേഡ് തപാൽമാർഗ്ഗമോ ലഭി ക്കു ന്ന മുദ്രവച്ച 
ദർഘാസുകളും പരിഗണിക്കുന്നതാണ്. ദർഘാസ് അയയ്ക്കുന്ന 
കവറിന്റെ പുറത്ത് “ KL 01-J 5753 അംബാസിഡർ കാറിന്റെ 
ദർഘാസ് എന്നും രേഖപ്പെടുത്തി യി രിക്ക ണം . 2, 000 
നിരതദ്രവ്യം കണ്ണൂർ കളക്ടറേറ്റിൽ അടച്ച് രസീത് വാങ്ങിയി 
രിക്കേ ണ്ട താ ണ്. മേൽപറഞ്ഞ തീയതികൾ ഏതെങ്കിലും 
കാ ര ണ വശാൽ അവധി ദിവസം ആകു ക യാ ണ ങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം അതേ സമയത്തും സ്ഥലത്തും 
വച്ച് ലേലം ചെയ്യുന്നതായിരിക്കും. 


- വാഹനത്തിന്റെ ഇപ്പോഴത്തെ നിലയിലും സ്ഥിതിയിലും 
ലേലം ചെയ്യുന്നതായിരിക്കും. വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 
സ്ഥലത്തു വച്ച് ബന്ധപ്പെട്ട ഓഫീസറുടെ അനുവാദത്തോടെ 
ലേല തീയതിക്ക് മുമ്പുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ വാഹനം 
പരി ശോ ധിക്കാ വു ന്ന താ ണ്. യാതൊരു കാര ണ വശാലും 
വാഹനം ഓടിച്ച് നോക്കുവാനോ അതിന്റെ ഭാഗങ്ങൾ അഴിച്ചു 
നോക്കുവാനോ അനുവദിക്കുന്നതല്ല. 
- ലേലം തുട ങ്ങു ന്ന തിന് ഒരു മണിക്കൂർ മുമ്പായി 
ലേലത്തിൽ പങ്കുകൊള്ളുവാൻ താല്പര്യമുള്ളവർ പ്രസ്തുത 
വാഹനത്തിന് നിരതദ്രവ്യമായ 2,000 (രണ്ടായിരം) ലേലം 
നടത്തുന്ന ഉദ്യോഗസ്ഥൻ വശം അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 
ലേലം കഴിഞ്ഞ ഉടനെ ദർ ഘാ സു കൾ തുറ ക്കു ന്ന തും , 
ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുകയ്ക്കുള്ളആളിന്റെ 
പേരിൽ ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. 
എന്നാൽ ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുവാനോ, 
കാരണങ്ങൾ കാണിക്കാതെ അസ്ഥിരപ്പെടുത്തിപുനർ ലേലം 
നടത്തുവാനോ ഉള്ള അധികാരം ജില്ലാ കളക്ടർക്ക് ഉണ്ടായിരി 
ക്കുന്നതാണ്. ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള അറിയിപ്പ് 
ലഭിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ ലേല സംഖ്യ മുഴുവനും, 
വില്പന നികുതിയും കണ്ണൂർ കളക്ടറേറ്റിൽ അടയ്ക്കേണ്ടതാണ്. 


ണം 


KERALA GAZETTE 


[PART III 


ലേല സംഖ്യ മുഴു വൻ ഒടുക്കിയതിനുശേഷം ജില്ലാ 
കളക്ടറുടെ രേഖാമൂലമുള്ള അനുമതി കിട്ടിയതിനു ശേഷം 
മാത്രമേ ലേ സാധനം നീക്കം ചെയ്യു വാൻ പാടുള്ളൂ. 
ഗവൺമെന്റിന്റെ താല്പര്യം പരി ഗ ണിച്ച് കാര ണ ങ്ങ ൾ 
കാണിക്കാതെ ലേലം നിർത്തിവയ്ക്കുവാൻ ലേലം നടത്തുന്ന 
ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടായിരിക്കും. 


ഈ വകുപ്പിൽ നിലവിലുള്ള എല്ലാ ലേല നിബന്ധനകളും 
ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


കളക്ടറേറ്റ്, 
കണ്ണൂർ. 


- ( ഒപ്പ്) 

ശിരസ്തദാർ, 
( ജില്ലാ കളക്ടർക്കുവേണ്ടി). 


ന 


